Kerala Gazette No. 26 dated 24th June 2008 . 
PART III 


FOREST DEPARTMENT 

കോതമംഗലം ഡിവിഷൻ 
പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എ2- 3374/ 07. 


2008 ജൂൺ 6 . 


- കോതമംഗലം ഡിവിഷനിലെ തൊടുപുഴ റെയിഞ്ചിലെ 1943 , 1944 -ാം ആണ്ട് വേളൂർ തേക്ക് തോട്ടങ്ങളിൽ മാർക്ക് ചെയ്ത് 
നിറുത്തിയിരിക്കുന്ന മരങ്ങളിൽ നിന്നും ശേഖരിക്കാവുന്ന ഉരുൾ തടികൾ, തേക്ക് കഴകൾ, തേക്ക് ബില്ലററ്, തേക്ക് വിറക്, മറ്റിനം 
വിറക് എന്നിവ ശേഖരിച്ച് താഴെ പട്ടികയിൽ പറയുന്ന ഡിപ്പോകളിൽ എത്തിച്ച് തരംതിരിച്ച് അട്ടിവയ്ക്കുന്ന ജോലിക്ക് വനം 
വകുപ്പിൽ “ എ ക്ലാസ് രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ നിന്നും നിലവിലുള്ളസപ്ലെ കൂപ്പ് കരാർ വ്യവസ്ഥകൾക്ക് വിധേയമായി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊണ്ട് എ2-3374/ 07 തീയതി 15 - 4- 2008 ആയി കേരള ഗവൺമെന്റ് ഗസറ്റ് നമ്പർ 18, തീയതി 
29 -4- 2008 പ്രകാരം 15 -5- 2008 - ന് ദർഘാസ് നടത്തുന്നതിനായി വിജ്ഞാപനം ചെയ്തിരുന്നു . അതുപ്രകാരം സമർപ്പിക്കപ്പെട്ട 
ദർഘാസുകളിൽ ശ്രീ . പി. ഫാബിസ്, പാലമഠത്തിൽ, കൊണ്ടോട്ടി എന്നയാൾ 1943 തേക്ക് തോട്ടത്തിലെ ജോലിക്ക് ബേസിക് 
റേറ്റിനേക്കാൾ 26 ശതമാനം കൂടുതലായും 1944 തേക്ക് തോട്ടത്തിലെ ജോലികൾക്ക് ബേസിക് റേറ്റിനേക്കാൾ 29 ശതമാനം കൂടുത 
ലായും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി ദർഘാസ് സമർപ്പിച്ചിരുന്നു . എന്നാൽ ഈ രണ്ട് ജോലിയും ദർഘാസിൽ സമർപ്പി 
ക്കപ്പെട്ട ഏറ്റവും കുറഞ്ഞ നിരക്കിനേക്കാൾ 5 ശതമാനം കുറച്ച് ചെയ്തുകൊള്ളാം എന്ന് കാണിച്ച് ശ്രീ. കെ . ഗോപിനാഥൻ, 
ശാസ്താനിവാസ്, കല്ലടിക്കോട്, പാലക്കാട് എന്നയാൾ 21- 5- 2008 - ൽ പോസ്റ്റ് ഓഫർ സമർപ്പിക്കുകയുണ്ടായി. ദർഘാസ് വ്യവസ്ഥ 
കൾ പ്രകാരം പോസ്റ്റ് ഓഫർ സമർപ്പിച്ചിട്ടു ള്ള തി നാൽ ടിയാന്റെ പോസ്റ്റ് ഓഫർ സ്വീക രിച്ചിട്ടു ള്ളതും 
അതുപ്രകാരം ആദ്യത്തെ ദർഘാസ് റദ്ദാക്കി ഈ ജോലികൾക്ക് പുനർ ദർഘാസ് ക്ഷണിച്ചുകൊള്ളുന്നു . ഈ ദർഘാസ് പരസ്യം 
പോസ്റ്റ് ഓഫർ ലഭിച്ചതിനെ തുടർന്നുള്ള പോസ്റ്റ് ഓഫർ നൽകിയ ആളിന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ഉള്ള പുനർ ദർഘാസ് 
ആകയാൽ പോസ്റ്റ് ഓഫറുകൾ സ്വീകരിക്കുന്നതല്ല. ആയതിനാൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഈ പുനർ ദർഘാസിൽ 
തന്നെ പങ്കെടുക്കേണ്ടതാണ്. 29 - 4 - 2008 - ലെ കേരള സർക്കാർ ഗസറ്റിൽ ഫോറസ്റ്റ് ഷീറ്റിൽ 189 മുതൽ 194 വരെയുള്ള 
പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 15 - 4 - 2008 - ലെ എ2- 3374/ 07 നമ്പർ 
ദർഘാസ് പരസ്യത്തിലെ പോസ്റ്റ് ഓഫർ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഒഴികെയുള്ള എല്ലാ വ്യവസ്ഥകളും ഈ പുനർ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. ഈ ജോലികൾക്ക് പൂരിപ്പിച്ച ദർഘാസുകൾ 2008 -ാം ആണ്ട്ജൂലൈ മാസം 24 -ാം തീയതി 
പകൽ 3 മണിക്കു മുൻപായി കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതും അന്നേ ദിവസം പകൽ 
3 . 30 - ന് അപ്പോൾ ഹാജ രു ഉള്ള ദർഘാ സു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ കോതമം ഗലം ഡിവി ഷ ണൽ ഫോറ സ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് ദർഘാ 
സുകൾ തുറക്കുന്നതാണ്. 

നിരതദ്രവ്യം മൂവാറ്റുപുഴ സബ് ട്രഷറിയിൽ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിലോ, മറ്റേതെങ്കിലും ദേശസാൽകൃത ബാങ്കിലോ 
അടച്ച് കോതമംഗലം ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസറുടെ പേരിൽ പണയപ്പെടുത്തി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് നടത്തുവാൻ നിശ്ചയിച്ച ദിവസം പണിമുടക്ക്, ഹർത്താൽ, പൊതു ഒഴിവ് ദിനമായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ കോതമംഗലം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ തൊടുപുഴ ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


- പട്ടിക 


കമ 
നമ്പർ 


റെയിഞ്ചിന്റെ 

പേര് 


കൂപ്പിന്റെ 
- പേര് 


ഏകദേശ അളവ് 
ക്യൂ . മീ ./ മെ . ടൺ 


ഡിപ്പോയുടെ 

പേര് 


അളവ് 
ക്യൂ . മീ . 
മെ . ടൺ 


അടിസ്ഥാന 

നിരക്ക് 
ക്യൂ . മീ ./ 
മെ . ടൺ 
- (രൂപ) 


- (1) 


(2) 


( 6) 


തൊടുപുഴ 


തേക്കുതടി- 1593 ക്യൂ . മീ . 


1853 


1943 തേക്ക് 
തോട്ടം, വേളൂർ 


1775 


1579 


1540 


പാറമ്പുഴ 500 ക്യൂ . മീ . 
വെട്ടിക്കാട് 500 ക്യൂ . മീ. 
കോതമംഗലം 300 ക്യു . 
തലക്കോട് 293 ക്യൂ . മീ . 
വേളൂർ 

109 ക്യൂ . മീ . 
ഡമ്പിംഗ് ഡിപ്പോ 
പാറമ്പുഴ 150 മെ . ടൺ 
വെട്ടിക്കാട് 125 മെ . ടൺ 


തേക്കുകഴ-109 ക്യൂ . മീ . 


963 


തേക്കുവിറക് ബില്ലറ്റ് 
275 മെ .ടൺ 


1536 
1477 


953 


പലജാതി വിറക് 
205 മെ . ടൺ. 


വേളൂർ 

205 മെ . ടൺ 
ഡമ്പിംഗ് ഡിപ്പോ 


Gaz . No . 26 /2008/DTP . (Forest ) 


- (1) 


| (2 ) 


( 3 ) 


- (5 ) 


(6 ) 


(7 ) 


തൊടുപുഴ 


തേക്കുതടി- 1648 ക്യൂ . മീ . 


1818 


1944 തേക്ക് 
തോട്ടം, വേളൂർ 


1740 


പാറമ്പുഴ 
വെട്ടിക്കാട് 
കോതമംഗലം 
തലക്കോട് 


500 ക്യൂ . മീ. 
500 ക്യു . മീ. 
348 ക്യൂ . മീ . 
300 ക്യൂ . മീ . 


1545 


1506 


തേക്കുകഴ-99 ക്യൂ . മീ . 


99 ക്യൂ . മീ . 


952 


വേളൂർ 
ഡമ്പിംഗ് ഡിപ്പോ 


1535 


തേക്കുവിറക്/ ബില്ലറ്റ് 
263 മെ . ടൺ 


പാറമ്പുഴ 
വെട്ടിക്കാട് 


150 മെ . ടൺ 
113 മെ . ടൺ 


1477 


- വേളൂർ 


പലജാതി വിറക്- 
448 മെ . ടൺ 


954 


954 


448 മെ . ടൺ 
ഡമ്പിംഗ് ഡിപ്പോ 


- 


പാ 


നിരതദ്രവ്യം രൂപ 50,000 (ഓരോ കൂപ്പിനും). 
ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 1000 + വാറ്റ് 


ടെ 


ചാ 


ടെണ്ടർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 18 - 7 - 2008 മുതൽ 24 - 7 - 2008 ഉച്ചയ്ക്ക് 


2 മണിവരെ. ( പ്രവർത്തി ദിവസങ്ങളിൽ) 


പൂരിപ്പിച്ച ദർഘാസ് ഫോറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും സമയവും 24-7- 2008 ഉച്ചയ്ക്കുശേഷം 3 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 24-7-2008 ഉച്ചയ്ക്കുശേഷം 3.30 മണി. 
കരാർ കാലാവധി ഉടമ്പടി വയ്ക്കുന്ന തീയതി മുതൽ 3 മാസം. 


( ഒപ്പ്) 


കോതമംഗലം. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


KOZHIKODE DIVISION 

TENDER NOTICE 


No. D -3486/2008 . 


3rd June 2008. 


Competitive sealed tenders are invited by the undersigned on behalf ofGovernor ofKerala in the prescribed form from 
eligible contractors registered with Kerala PWD for below noted 9 Civil works in Thamarassery , Peruvannamuzhy and Kuttiady 
Forest Ranges during 2008 -09. The tender is fixed to be conducted on 9 - 7 - 2008 . The tender documents can be purchased from the 
office of the undersigned during office hours upto 1 p.m . on 9 -7 -2008. Cost of tender form is non refundable . The tender 
documents should be properly filled up and should be submitted on or before 2. 30 p .m . on 9 - 7 - 2008 . It should be accompanied 
by all necessary documents, along with Earnest Money Deposit by way of bankers DD , or fixed deposit or National Savings 
Certificate or any approved certificate drawn in favour of Divisional Forest Officer, Kozhikode, payable at Kozhikode. The 
intending tenderers should furnish a preliminary agreement in stamp paper worth Rs. 50 along with tender for each work . 
Incomplete tenders , or tenders without necessary documents or tenders not in accordance with tender conditions will not be 
accepted . Tenders will be opened and scrutinized at 3 p .m . on the same day in the presence of those tenderers who are present 
at the time by Divisional Forest Officer,Kozhikode or an officer authorized by him . The Divisional Forest Officer reserves the right 
to reject any tender either partly or in full, without assigning any reason thereof. If the tender date happens to be a holiday, or the 
tender could not be conducted on the notified date , due to any other reasons, the tender will be conducted at the same place and 
time on the nextworking day, as per the same conditions as detailed below . 


If the tender for all works or any of the works could not be conducted on the said date/ dates, tender for such works will be 
conducted at the above place and time with same conditions on 16 -7 - 2008 . If tender could not be conducted even on the date , 
tender for such works will be conducted on 23 - 7 - 2008 . Tenders for balance works, if any willbe conducted at the same place and 
timeon 30 - 7 - 2008 , with samecondition . 


Sl. No . 


Name of work 


EMD 


Proposed 
estimate cost 


- Rs. 


2 , 65 ,000 


6,625 


3,51, 000 


8, 775 


5, 00,000 


12 ,500 


5,00,000 


12,500 


Construction of camp shed at Thenaruvi in Peedikapara 
section of Thamarassery Range 
Construction of camp shed at Muthapanpuzha in Edathara 
section of Thamarassery Range 
Construction of forest station building at Vilangad 
section of Kuttiady Range 
Construction of forest station building at Passukadavu 
section of Kuttiady Range 
Construction of compound wall around Kuttiady Range 
office premises 
Construction of Range Office quarters ( Type III) at 
Kuttiady Range 
Soling,metalling and taring of proposed new road in 
Kuttiady Range office compound 
Construction of camp shed at Seethapara in 
Peruvannamuzhy Range 
Soling and metalling of road and paving of interlocking 
bricks for footpath in Peruvannamuzhy Range Office 
compound. 


3,00,000 


7,580 


6,00, 000 


15,000 


80, 000 


2,000 


3, 60, 000 


9, 000 


1,19, 000 


2 ,975 


Cost of tender forms— Rs. 400 + VAT. 


All existing rules, regulations, directions etc . prescribed by Kerala PWD and Forest Department in respect of civilworks 
shall be applicable for this tender also . 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിൽ കുറ്റ്യാടി, പെരുവണ്ണാമൂഴി, താമരശ്ശേരി റെയിഞ്ചുകളിൽ താഴെ 
പറയുന്ന മരാമത്ത് പ്രവൃത്തികൾ ചെയ്യുന്നതിനായി മൽസരസ്വഭാവമുള്ളതും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ചതുമായ സീൽ ചെയ്ത 
ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 2008 ജൂലായ് 9 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 
2.30 മണിക്ക് മുമ്പായി കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ ലഭിക്കത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ഫോറങ്ങൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർ അവരുടെ 
രജിസ്ട്രേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കിയാൽ മാത്രമേ മുദ്രവച്ച ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. ദർഘാസു 
കൾ അന്നേ ദിവസം ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ തുറന്നു പരിശോധിക്കുന്നതാണ്. 


ക്രമ 
നമ്പർ 


- ജോലിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


( 1) 


- (2) 


6 ,625 


8,775 


12 ,500 


താമരശ്ശേരി റെയിഞ്ചിലെ പീടികപ്പാറ സെക്ഷനിലെ തേനരുവിയിൽ 
ക്യാമ്പ് ഷെഡ് നിർമ്മാണം - രൂപ 2,65,00 
താമരശ്ശേരി റെയിഞ്ചിലെ എടത്തറ സെക്ഷനിലെ മുത്തപ്പൻപുഴയിൽ 
ക്യാമ്പ് ഷെഡ് നിർമ്മാണം - രൂപ 3,51,000 
കുറ്റ്യാടി റെയിഞ്ചിലെ വിലങ്ങാട് സെക്ഷനിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ 
കെട്ടിടത്തിന്റെ നിർമ്മാണം - രൂപ 5, 00 , 000 
കുറ്റ്യാടി റെയിഞ്ചിലെ പശുക്കടവ് സെക്ഷനിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ 
കെട്ടിടത്തിന്റെ നിർമ്മാണം - രൂപ 5,00,000 
കുറ്റ്യാടി റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ടിലെ ചുറ്റുമതിൽ 
നിർമ്മാണം - രൂപ് 3,00, 000 
കുറ്റ്യാടി റെയിഞ്ചിലെ റെയിഞ്ച് ഓഫീസറുടെ ക്വാർട്ടേഴ്സ് 
( ടൈപ്പ് III ) നിർമ്മാണം - രൂപ 6,00 ,000 


12 , 500 


7 ,500 


15 , 000 


- (2) 


2,000 


കുറ്റ്യാടി റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ടിൽ പുതിയ റോഡിന്റെ 
സോളിംഗും, മെറ്റലിംഗും പ്രവൃത്തികൾ - രൂപ 80 ,000 
പെരുവണ്ണാമൂഴി റെയിഞ്ചിലെ സീതപ്പാറയിൽ ക്യാമ്പ് ഷെഡ് 
നിർമ്മാണം - രൂപ 3,60, 000 
പെരുവണ്ണാമൂഴി റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ടിൽ റോഡിന്റെ 
സോളിംഗും മെറ്റലിംഗും പ്രവൃത്തിയും ഇന്റർലോക്കിംഗ് കട്ട 
ഉപയോഗിച്ച് ഫുട്ട്പാത്ത് നിർമ്മാണവും - രൂപ 1,19,000 


9 ,000 


2 , 975 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + മൂ . വ . നി . 


ദർഘാസിനൊപ്പം നിശ്ചിത നിരതദ്രവ്യം, ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ മാറത്തക്ക വിധം പ്ലഡ്ജ് ചെയ്ത ഡി. ഡി ., ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ് സ്ഥിരനിക്ഷേപ 
സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ ഓരോ ദർഘാസിനൊപ്പം 50 
രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട നിശ്ചിതമാതൃകയിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റ്കൂടി സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ 
വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതോ അപൂർണ്ണ 
മായതോ ആയ ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരികെ നൽകു 
ന്നതല്ല . ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ നിരസിക്കുവാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായി 
രിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതുഅവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റു കാരണങ്ങളാൽ അന്നേ ദിവസം 
ടെണ്ടർ നടത്താൻ കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും വച്ച് അതേ വ്യവസ്ഥകളും അനുസരിച്ച് താഴെ കാണിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ടെണ്ടർ നടപടിക്രമങ്ങൾ നടത്തുന്ന 
തായിരിക്കും. 

മേൽപറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തികൾക്കുള്ള ടെണ്ടറുകൾ 2008 ജൂലായ് 16 - നും അന്നും നടക്കാത്തവയ്ക്ക് 
2008 ജൂലായ് 23- നും അന്നും നടക്കാത്തവയുണ്ടെങ്കിൽ അവയ്ക്ക് 2008 ജൂലായ് 30 - നും മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും ഇതേ 
വ്യവസ്ഥകൾക്കനുസരിച്ച് ടെണ്ടർ നടപടി ക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 

പൊതുമരാമത്തു വകുപ്പിലും വനംവകുപ്പിലും നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 


Divisional Forest Office, 
Kozhilode. 


| (Sd.) 
Divisional Forest Officer. 


വിവരണം 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 

നോട്ടീസ് 
- (1) 


നമ്പർ ജി1- ഒ. ആർ. 12/ 07 - സി. 


2008 മേയ് 21. 


സൗത്ത് വയനാട് ഡിവിഷനിൽ ചെതലത്ത് റെയിഞ്ചിലെ 
പാതിരി നോർത്ത് സെക്ഷനിൽപ്പെട്ട ആസ്പാറ അമ്മായിക്കവല 
ടാർ റോഡിന്റെ വലതു ഭാഗത്തുനിന്നും 27 - 6 - 2007 - ൽ ലഭിച്ച് 
വീട്ടിതടികൾ 18 എണ്ണം പാതിരി നോർത്ത് സെക്ഷൻ 
സ്റ്റാഫിന്റെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ 
തടികൾ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു . ഈ 
നോട്ടീസ് തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ തടികൾക്ക് 
അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവിഷണൽ ഫോറ 
സ്റ്റാഫീസർ, സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ മുമ്പാകെ 
രേഖാമൂലം സ്റ്റേറ്റുമെന്റ് സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
ഈ തടികളുടെ മേൽ ആർക്കും അവകാശമില്ല എന്ന അനുമാ 
നത്തിൽ ആയതു കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്ന 
തിനായി നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. 


1. 180 cm X 54 cm 
2. 305 cm X 33 cm 
3 . 260 cm X 44 cm 
4. 140 cm X 51 cm 
5 , 220 cm X 50 cm 
6, 290 cm X 66 cm 
7. 190 cm X 34 cm 
8. 220 cm X 47 cm 
9. 180 cm X 42 cm 
10 . 290 cm X 150 cm 
11 . 210 cm X 61 cm 
12 . 315 cm X 42 cm 
13 . 335 cm X 42 cm 
14 . 280 cm X 51 cm 
15 . 240 cm X 38 cm 
16. 140 cm X 48 cm 
17, 190 cm. X 49 cm 
18 . 200 cm X 44 cm 


നമ്പർ ജി1- ഒ . ആർ. 13 / 07 - സി . 


2008 മേയ് 14 . 


സൗത്ത് വയനാട് ഡിവിഷനിൽ ചെതലത്ത് റെയിഞ്ചിലെ 
പാടിച്ചിറ വില്ലേജിൽ പാടിച്ചിറ -തറപാത്തുകവല റോഡിന്റെ 
ഇടതുഭാഗം വാഴക്കവല അംഗൻവാടിക്ക് സമീപം റോഡരുകിൽ 
നിന്നും 26 - 7 - 2007 - ൽ ലഭിച്ച വീട്ടി തടികൾ 4 എണ്ണം. 
(തടികൾ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു) ഈ 
നോട്ടീസ് തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ തടികൾക്ക് 
അവ കാ ശി കൾ ആരെങ്കിലും ഉണ്ടങ്കിൽ ഡിവി ഷ ണൽ 

ഫോറസ്റ്റാ ഫീസർ, സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 
മുമ്പാകെ രേഖാമൂലം സ്റ്റേറ്റുമെന്റ് സമർപ്പിക്കേ ണ്ട താ ണ്. 
അല്ലാത്തപക്ഷം ഈ തടികളുടെ മേൽ ആർക്കും അവകാശമില്ല 
എന്ന അനുമാനത്തിൽ ആയതു കണ്ടുകെട്ടി സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതിനായി നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് 
അറിയിക്കുന്നു . 


വീടിന് മുൻവശത്ത് റോഡരുകിൽ നിന്നും 17 -8 - 2007 - ൽ ലഭിച്ച 
വീട്ടിതടികൾ 9 എണ്ണം ( തടികൾ സംബന്ധിച്ച വിവരങ്ങൾ 
ചുവടെ ചേർക്കുന്നു.) ഈ നോട്ടീസ് തീയതി മുതൽ ഒരു 
മാസത്തിനുള്ളിൽ തടികൾക്ക് അവകാശികൾ ആരെങ്കിലും 
ഉണ്ടെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, സൗത്ത് വയനാട് 
ഡിവിഷൻ, കൽപ്പറ്റ മുമ്പാകെ രേഖാമൂലം സ്റ്റേറ്റുമെന്റ് സമർപ്പി 
ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഈ തടികളുടെ മേൽ ആർക്കും 
അവകാശമില്ല എന്ന അനുമാനത്തിൽ ആയതു കണ്ടുകെട്ടി 
സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതിനായി നടപടികൾ സ്വീകരിക്കു 
ന്നതാണ് എന്ന് അറിയിക്കുന്നു. 


വിവരണം 


വിവരണം 


| 1 . 380 cm X 66 cm വെള്ളചെത്തിയത് 
2 . 500 cm X 46 cm വെള്ളചെത്തിയത് 
3 . 360 cm X 50 cm വെള്ളചെത്തിയത് 
4. 355 cm X 79 cm വെള്ളചെത്തിയത് 
5. 325 cm X 66 cm വെള്ളചെത്തിയത് 
6. 380 cm X 90 cm വെള്ളചെത്തിയത് 
7. 500 cm X 72 cm വെള്ളചെത്തിയത് 
8. 295 cm X 74 cm വെള്ളചെത്തിയത് 
9 . 170 cm X 58 cm തൊലിപ്പുറം വണ്ണം 


1 , 225 cm X 96 cm 
2. 215 cm X 94 cm 
3, 220 cm X 90 cm 
4. 130 cm X 67 cm 


(3) 


നമ്പർ ജി1 - ഒ . ആർ. 15 / 07 - സി. 

2008 മേയ് 24. 
- സൗത്ത് വയനാട് ഡിവിഷനിൽ ചെതലത്ത് റെയിഞ്ചിലെ 
ചീയമ്പം സെക്ഷനിൽപ്പെട്ട ആടിക്കൊല്ലി-തുപ റോഡിൽ 
ആചിനഹള്ളിഭാഗത്ത് മുതിരക്കാലായിൽ മാത്യു എന്നയാളിന്റെ 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

( ഒപ്പ്) 
സൗത്ത് വയനാട്, 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
കൽപ്പറ്റ. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


